( C ) 


Regn. No. KERBIL/ 2012 / 45073 
- dated 5 - 9 - 2012 with RNI 


പം 
सत्यमेव जयते 


Reg. No. KL/ TV ( N ) /634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2016 


് 


GOVERNM 


കൾ 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 സെപ്റ്റംബർ 6 
6th September 2016 

1192 ചിങ്ങം 21 
21st Chingam 1192 

1938 ഭാദം 15 
15th Bhadra 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


പുനർ ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ എ ഇ ( 2 ) 71/ 2015. 

2016 ആഗസ്റ്റ് 12. 
- ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ആലപ്പുഴ ആഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള ചുവടെ പറയുന്ന 
കുബോട്ട് കമ്പനിയുടെരണ്ട് കാംബയിൻ ഹാർവെസ്റ്ററുകൾ 
22 - 9- 2016 -ാം തീയതി ( വ്യാഴാഴ്ച ) 2 .30 മണിക്ക് മേൽപ്പറഞ്ഞ 
സ്ഥലത്തുവച്ച് ടെണ്ടറിലൂടെയും പരസ്യമായ ലേലത്തിലൂടെയും 
സർക്കാർ നിബ ന്ധ ന കൾക്ക് വിധേ യ മായി വിൽപ്പന 
നടത്തുന്നതാണ്. 


ഓരോ കൊയ് ത്ത് മെതി യ ത ത്തിനും വെവ്വേറെ 
ടെ ണ്ട റു കൾ സമർപ്പി ക്കേ ണ്ട താ ണ്. ടെണ്ട റു കൾ 
സ്വന്തം പേരും മേൽ വി ലാ സവും എഴു തിയ മുദ്രണം 
ചെയ്ത ക വ റിൽ പസ്തു ത ദിവസം 1 മണി യ് ക്കകം 
കിട്ടത്തക്ക വിധം ഈ ആഫീസിൽ സമർപ്പിക്കേ ണ്ട താ ണ്. 
തപാൽ മുഖേന താമ സിച്ച് ലഭിക്കുന്ന ടെണ്ട റു കൾ 
പരി ഗ ണി ക്കു ന്ന ത ല്ല . ടെണ്ട റി നൊപ്പം നിര ത ദ വ്യവും 
തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിര ത ദ വ്യം ഇല്ലാ ത്തവ നിര സിക്കു ന്ന 
താണ്. നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . 

നിശ്ചിത ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം 
2.30 മണിക്ക് പര സ്യ ലേലം ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . 
പരസ്യ ലേലം കഴിഞ്ഞാൽ ടെണ്ടറുകൾ തുറക്കുന്നതാണ്. 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണിക്കു ന്ന 
ആളിന്റെ പേരിൽ നില വിലുള്ള നിയമ വ്യ വ സ്ഥയ് ക്ക് 
വിധേ യ മായി ലേലം താൽക്കാ ലി ക മാ യി 


മെതിയന്ത്രം 


1. 006761 എന്ന എഞ്ചിൻ നമ്പരുള്ള കൊയ്ത്ത് 

Chasis No. 11817 


മെതിയന്ത്രം 


2. 006779 എന്ന എഞ്ചിൻ നമ്പരുള്ള കൊയ്ത്ത് 

Chasis No. 11827 


നിരതദ്രവ്യം ഓരോ യന്ത്രത്തിനും 7, 500 വീതം. 


118 


KERALA GAZETTE 


[PART III 


സ്ഥിര പ്പെ ടു ത്തു ന്നതും ടിയാൻ സംഖ്യയുടെ മൂന്നിൽ നിക്ഷിപ്തമായിരിക്കും. നിശ്ചയിക്കപ്പെട്ട ദിവസം അവധി 
ഒരുഭാഗം അപ്പോൾത്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. - ആവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയം 
ബാക്കി തുകയും മറ്റും ഒരാഴ്ചയ്ക്കകം അടച്ച് ടി സാധനങ്ങൾ 

ലേലം നടത്തുന്നതാണ്. 
ഇവിടെനിന്നും നീക്കം ചെയ്യേണ്ട താ ണ്. നിബ ന്ധ ന കൾ 

- സാധനങ്ങൾ മേൽപ്പറഞ്ഞ കാര്യാലയത്തിൻ കീഴിലുള്ള 
ലംഘിക്കപ്പെട്ടാൽ അടച്ച തുക സർക്കാ രി ലേക്ക് മുതൽ 

വർക്ക് ഷോപ്പിൽ പ്രവൃത്തി ദിവസങ്ങളിൽ പകൽ 11 മണി 
കൂട്ടുകയും ഇതുമൂലം സർക്കാരിന് വരുന്ന നഷ്ടം ടിയാനിൽ 

മുതൽ 3 മണിവരെ പരിശോധനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ 
നിന്നും വസൂൽ ചെയ്യുന്നതും മറ്റ് നിയമ നട പടികൾ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 11 മണി മുതൽ 
സ്വീകരിക്കുന്നതുമാണ്. 

3 മണിവരെ ഈ ആഫീസിൽ ബന്ധ പ്പെ ടാ വു ന്ന താ ണ് . 

ഫോൺ നമ്പർ: 0477 2268098 . 
- നില വിലുള്ള ലേല സംബ ന്ധ മായ എല്ലാ സർക്കാർ 
നിയ മ ങ്ങളും ഈ ലേല ത്തിനും ബാധ ക മാ യി രി ക്കും . 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ലേലം യാതൊരു കാര ണവും കാണിക്കാതെ മാറ്റി 

എഞ്ചിനീയറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
വയ് ക്കൂ ന്ന തിനോ അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനോ ഉള്ള 

സനാതനപുരം പി . ഒ ., 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
അധികാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ (കൃഷി) ആലപ്പുഴ. 

എഞ്ചിനീയർ (കൃഷി). 


